Kerala Gazette No. 16 dated 16th April 2013. 
PART I B 

കേരള പബ്ലിക് സർവ്വീസ്കമ്മീഷൻ 


വിജ്ഞാപനം 


നമ്പർ ഡി. ഇ . 3 (1) 1251/ 12/ ഇ . ഡബ്ലൂ . 


2013 മാർച്ച് 4. 


- (1) കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 20 - 3 - 2012 - ലെ ഗസറ്റ് വിജ്ഞാ പ ന പ്രകാരം അപേക്ഷ ക്ഷണിച്ച് 2012 
ഒക്ടോബർ 29, 30, 31 തീയതികളിൽ നടത്തിയ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ടെസ്റ്റിനും ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ടെസ്റ്റിനും ജയിച്ചവരുടെ 
വിവരങ്ങൾചുവടെ ചേർക്കുന്നു. 23- 5 -1974- ലെ ഗവൺമെന്റ് ഉത്തരവ് അനുസരിച്ച് ജി . ഒ. ( എംഎസ്.) നമ്പർ 129 /74/ പി. ഡി. തീയതി 
23 - 5- 1974)ഓരോ പേപ്പറിന്റേയും ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് പൂർണ്ണമായും ജയിച്ചിട്ടുണ്ടോഎന്ന് ടെസ്റ്റിന്റെ എല്ലാ പേപ്പറു 
കളുടെയും ഫലം നോക്കി നിശ്ചയിക്കേണ്ടതാണ്. 29-7 - 1978 - ലെ ഗവൺമെന്റ് ഉത്തരവിൻപ്രകാരം [ ജി. ഒ. ( എംഎസ്.) നമ്പർ 556 /78/ 
പി . ഡി. തീയതി 29- 7- 1978] 1-4- 1977 -നുശേഷം ഒരു ടെസ്റ്റിന്റെഎല്ലാ പേപ്പറുകളും ജയിച്ചുകഴിഞ്ഞവർക്കുമാത്രമേകമ്മീഷൻ സർട്ടിഫിക്കറ്റ് 
നൽകുകയുള്ളൂ. 1- 4- 1977 -നുമുൻപ് ടെസ്റ്റ്ഭാഗികമായി പാസ്സാവുകയുംഎന്നാൽ 1-4 -1977 -നുശേഷം ടെസ്റ്റിന്റെ ബാക്കി പേപ്പറുകൾ പാസ്സായി 
ടെസ്റ്റ്പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതല്ല. അങ്ങനെയുള്ളവർ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഗസറ്റും 
അഡ്മിഷൻ ടിക്കറ്റുംബന്ധപ്പെട്ട മേലധികാരികളെകാണിച്ച് ബോദ്ധ്യപ്പെടുത്തി സർവ്വീസ്ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 29- 7 -1978 - ലെ 
ഗവൺമെന്റ് ഉത്തരവിൻ പ്രകാരം സർട്ടിഫിക്കറ്റിനർഹതയുള്ള ഉദ്യോഗസ്ഥർ പരീക്ഷ ജയിച്ച വിവരം സർവ്വീസ് ബുക്കിൽ 
രേഖപ്പെടുത്തുന്നതിന് കമ്മീഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ്ബന്ധപ്പെട്ട വകുപ്പ് മേലധികാരിമുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. 

(2) ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ടെസ്മിനും ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ടെസ്റ്റിനും പ്രത്യേകം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതുകൊണ്ട് 
മേൽപ്പറഞ്ഞ പ്രകാരം ഓരോ ടെസ്റ്റിനും പാസ്സാകുന്ന പരീക്ഷാർത്ഥികൾ അതാത് സർട്ടിഫിക്കറ്റുകൾക്ക് പ്രത്യേകംഅപേക്ഷ സമർപ്പിക്കേ 
ണ്ടതാണ്. സർട്ടിഫിക്കറ്റിനുവേണ്ടിയുള്ളഅപേക്ഷകൾ അനുബന്ധത്തിൽ കൊടുത്തിട്ടുള്ള നിശ്ചിത ഫോറത്തിൽ സർട്ടിഫിക്കറ്റ്ഒന്നിന് 
- 100 (നൂറ്രൂപ ) ക്രമത്തിൽ “0051 PSC 800 State P. S. C. 99 Others receipts എന്ന ഹെഡ്ഡിൽ ഫീസടച്ച് അസ്സൽ ചെലാൻ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വിവരം നൽകാതിരിക്കുകയോ മറ്റേതെങ്കിലും ന്യൂനത 
ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അപ്രകാരമുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾക്ക് 
ആധാരമായ അഡ്മിഷൻ ടിക്കറ്റുകളോ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ്. 1995 ജനുവരി 
മുതലുള്ള ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ എഴുതിയവർ അഡ്മിഷൻ ടിക്കറ്റോ അറ്റന്റൻസ് സർട്ടിഫിക്കറ്റോ കൈവശമില്ല എങ്കിൽ പരീക്ഷ 
പാസ്സായ സർട്ടിഫിക്കറ്റിനുവേണ്ടിയുള്ളഅപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് കൂടാതെ നഷ്ടപ്പെട്ട ഒരു അഡ്മിഷൻ ടിക്കറ്റിന് 
- 100 നിരക്കിൽ “0051 PSC 105 State P.S . C . 99 Others receipts എന്ന ഹെഡ്ഡിൽ ഫീസടച്ച് അസ്സൽ ചെലാൻ അനുബന്ധംഒന്നിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും സത്യപ്രസ്താവനയും ഫോട്ടോ പതിച്ച്ബന്ധപ്പെട്ട ആഫീസ് മേധാവിയോ, 
ഗസറ്റഡ്ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയതുകൂടി ഹാജരാക്കേണ്ടതാണ്. 

(3) നിലവിലുളള നടപടി ക്രമമനുസരിച്ച്ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കുവാൻ അനുവാദമില്ല . എന്നാൽ പേപ്പർ ഒന്നിന് 
- 50 (അൻപത്) “0051 PSC 105 State P. S. C . 99 Others receipts എന്ന ഹെഡ്ഡിൽ അടച്ച് അസ്സൽ ചെലാൻ സഹിതം അപേക്ഷിച്ചാൽ 
വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ കൂട്ടിനോക്കി തെറ്റുകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോഎന്ന് പരിശോധിച്ച് വിവരം 
അറിയിക്കുന്നതാണ്. ഈ പരിശോധന പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ആഫീസിൽ തന്നെയായിരിക്കും നടത്തുന്നത്. ഇതിനുള്ള 
അപേക്ഷകൾ പരീക്ഷഫലം പ്രസിദ്ധപ്പെടുത്തി ഒരു മാസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല. 


കേരള പബ്ലിക് സർവ്വീസ്കമ്മീഷൻ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


ANNEXURE — I 


( See Para 3 of the Notification ) 


APPLICATION FOR CERTIFICATE OF THE DEPARTMENTAL TESTS (SPL .) 


DRAFTSMAN /HEAD DRAFTSMAN 


1. Name and Official Designation 


2. Address to which Certificate is to be sent 


: 


3. 


Sex 


4. Name of Test to which Certificate is required 


: 


5. Details of Test 


Name of Paper 

and Part 


Month & Year of Passing 

the Examination 


Reg . No. and Year 


6. Whether you have produced along 

with this application all the relevant 
Admission Tickets . 


7. 


Total Value of Chalan receipts enclosed 
( No. & Date ) 


8. 


Signature of the Candidate with date 


9 . Date of the application 


Note : — If all the Admission Tickets /Affidavit (in original) are not enclosed the application will not be 

entertained . 


HEAD OF ACCOUNT “ 0051 PSC 800 State PSC 99 Other receipts” 


ANNEXURE — II 


KERALA PUBLIC SERVICE COMMISSION 


IDENTITY CERTIFICATE 


Specimen Signature of the Candidate : 


– 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


Here affix recent 

Passport size 
photograph of 
the candidate and 
attest it by the Head 

of Office. 


2. 


........ 


. 


. . . . . . 


Certified that the photograph and specimen signature affixed above is of Sri/Smt. 
and that he/she had appeared for the Departmental Test conducted by the Kerala Public Service Commission during 


Signature , Name & Designation of the 

Head of Office/Department 


(Office Seal) 


AFFIDAVIT 


. . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . . 


I, ... ....... 

.... solemnly affirm and declare that I myself had appeared for the 
Departmental Tests . ......... ............. as per details appended and my original Admission Ticket of the above 
examination was irrecoverably lost. 


Name & Address 
of the Candidate 


Name of Test & 
Papers attended 


Name of Examination 

Centre 


Rgister No . 


Station : 
Date : 


(Name & Signature of 

the Candidate ): 


Signed before me. 
Signature, Name & Designation of 

Head of Office /Department 


Note : — 1. The Affidavit and Identity Certificate should be signed before the Head of Office who should countersign and 

identify the photograph and specimen signature. 
2. Head of Office means the Drawing and Disbursing Officer or other Superior Controlling Officer. 
3. In the case of the candidate himself being a Gazetted Officer, some other Gazetted Officer should attest the 

photograph and the signature. 
4 . The fee for affidavit is ` 100 (for each hall ticket) 


“ 0051 PSC 105 State PSC 99 Other receipts ” 


FIRST GRADE DRAFTSMAN / HEAD DRAFTSMAN — FEBRUARY 2012 


Paper Name— Paper I 
Date of test — 29- 10 -2012 


Maximum mark : 100 
Minimum marks for pass : 40 


Passed Candidates 
Name of the Candidates 


SI. No . 


Marks 


Reg . No . 

( 2) 


(3 ) 


202 


207 


210 


219 


224 


228 


232 
237 


244 
247 


250 
252 


255 


262 


266 
267 
271 
273 
276 


Abu , B . 
Ani, A . L . 
Anitha , K . G . 
Beena , S . S . 
Bijina, D . 
Bindhu, J. 
Bindu Roy, S . 
Chandralekha, A . 
Ganga, C. 
Indiradevi, R . 
Kala , B . S. 
Lalithamma, P. 
Liji S . Sankar 
Manju , K . G . 
Manoj Kumar, M . 
Mary Sindhu , M . B . 
Nireesh , S . 
Rajani, R . 
Rajeev, G . 
Rakhi, S . 
Remadevi, S. 
Sabu, S . 
Sajish , S . K . 
Sanil Kumar, K . R . 
Sheeja, S . 
Simi, P. 
Sindhu , G . 
Sreedevi Amma, S . 
Sreeju R . Chandran 
Sreekala, N . S . 
Sreekumari, R . S. 
Sunitha , S . S . 
Ushamma, N . P. 
Vaheeda, I. 
Venu , R . 
Anie C . Paul 
Anil , N . 
Bushra , K . 
Girija , S. 


277 


290 


294 


295 


298 


299 


300 


302 
306 
308 


309 


310 
402 


403 
409 


414 


419 


422 


427 
429 


430 
434 


435 
438 


441 


503 


507 


510 


522 


523 


(3) 
Kavitha , S . 
Manoj C . P. Chirakkunnel 
Sajitha , C . S . 
Salilamma, P. C . 
Salitha, K . 
Smitha, V . 
Sowmya Bhaskaran 
Sunil K . Thomas 
Tesamma Xavier 
Ambika , A . V . 
Beena , P . B . 
Bindu , S . 
Preena , C . P. 
Priya , T. P. 
Reetha, P. M . 
Sajimol, T. R . 
Salimole , K . P. 
Sheena , K . 
Shyla A prem 
Sreelekha , K . P . 
Usha Kumari, C . P. 
Deepa , C . M . 
Faseela , C . M . 
Krishna Kumar, P. 
Kunhikrishnan , C . 
Nisha Purushan 
Rajitha , M . P. 
Rineesh , C . K . 
Suma, P. B . 


527 


529 


531 


538 
540 
543 


548 


604 


606 
611 
612 


616 


623 


626 
632 


FIRST GRADE DRAFTSMAN / HEAD DRAFTSMAN — FEBRUARY 2012 


Paper Name— Paper II 
Date of Test — 30 - 10 -2012 


Maximum mark : 50 
Minimum marks for pass : 20 


Passed Candidates 


Sl. No. 


Reg. No . 


Name of the Candidates 


Marks 


(2 ) 


(3 ) 


211 


239 


Anupama G . Prabha 
Jayanadh , P. 
Lalithamma, P. 
Shamla , S . 


247 


285 


299 


Sreeju R . Chandran 


(3) 


403 
415 


417 


421 


505 


327 


Anil, N . 
Marykutty Xavier 
Jasmin , P. S . 
Manjusha, A . 
Maya, A . 
Sowmya Bhaskaran 
Aboobakar Sideek , A . 
Anwar Sadiq Y. H . 
Prasanna, K . M . 
Shaheer Muhammed , K . 
Sheeja, T. T. 
Sreeja , P. 
Jisha , U . 
Mohanan , K . 
Nisha Purushan 
Pradeepkumar, K . P. 
Ratheesh , M . 


♡ñññcigi8mnogåglägl& 


533 
535 
542 


610 
614 
616 
618 
625 


FIRST GRADE DRAFTSMAN / HEAD DRAFTSMAN — FEBRUARY 2012 


Paper Name— Paper III 
Date of Test — 31 - 10 -2012 


Maximum mark : 100 
Minimum marks for pass : 40 


Passed Candidates 


Sl. No. 


Reg. No. 


Name of the Candidates 


Marks 


222 
278 
279 
289 
296 
307 


405 


420 


ūšīE7oovouAWN 


Bindu , K . 
Sajitha, G . 
Sanal Kumar, L . G . 
Sheeja, S . 
Sobha , D . 
Usha Kumari, S . 
Benoy Varghese 
Manju Gopalan 
Sreeja ,G . 
Kausallia , M . N . 
Salim , P. M . 
Sunny , K . J. 
Usha , K . S . 
Geetha , K . C . 
Vinod Vayalankara 


436 


517 


530 


545 


547 


607 


635 


